Governmentof Kerala 
കേരള സർക്കാർ 

2008 


| Reg . No. രജി. നമ്പർ 
KL /TV( N )/ 12/2006- 2008 


OVERN 


കം : 
VMENT OF 


नत्व 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LIII 
വാല്യം 53 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


7th October 2008 
2008 ഒക്ടോബർ 7 
15th Aswina 1930 
1930 ആശ്വിനം 15 


നമ്പർ 


PART III 
Department of Health Services 


TENDER NOTICE 


No. S3 /8825/ 08 . 

18th August 2008. 
Sealed tenders in the prescribed forms are invited for 
the repair of the following items. 

Cold Storage — 2 Nos. 
1st Unit - Gas Filling, Whole Servicing. 

2nd Unit — Compressor condensing for motor, relay 
controller should be replaced . 

Both the condensing units should be shifted from the 
top of room to the window side. 

The condonser of both units should be replaced with 
2 ton capacity. 
| Install 2 Nos. of Digital display controll . 

Superscription — Tender No . S3 /8825/08 . 
| Price of tender form ( Cash/ Money Order only ) - 
Rs. 150 + VAT. 

Date and time of close of sale of tender forms — 
13 - 10 - 2008 , 3 p. m . 

Date and time for receipt of tender — 14 - 10 -2008 , 5 p . m . 
| Date and time for opening of tenders -- 15 - 10 - 2008, 
12 Noon . 

Date upto which the rates are to be firm — 30 -11-2008 . 

Address of Officer from whom tender forms are to be 
obtained and whom tenders are to be sent , The 
Superintendent, Medical College Hospital, Calicut . 

More details can be had from the Office. 


താഴെ പറയുന്ന വ റിപ്പയർ ചെയ്യുന്നതിന് നിശ്ചിത 
ഫോറത്തിൽ സീൽ ചെയ്ത ടെന്ററുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ശീതീകരണ മുറികൾ 
യൂണിറ്റ് 1 - ഗ്യാസ് നിറയ്ക്കുന്നതിനും മുഴുവനായും 
സർവ്വീസ് ചെയ്യുന്നതിനും. 

യൂണിറ്റ് 2 - കംപസർ, കണ്ടൻസിംഗ് ഫാൻ മോട്ടോർ, 
റിലേ കൺട്രോളർ മാറ്റി സ്ഥാപിക്കുക. 

- രണ്ട് യൂണിറ്റിന്റെ യും കണ്ടൻ സറുകൾ 2 ടൺ 
കപ്പാസിറ്റിയുള്ളത് മാറ്റി സ്ഥാപിക്കുക. 
രണ്ട് ഡിജിറ്റൽ ഡിപ്ലേകൺട്രോൾ സ്ഥാപിക്കുക. 
മേലെഴുത്ത്-എസ് 3/ 8825/ 08 . 
ടെണ്ടർ ഫോറത്തിന്റെ വില 150 രൂപ ( നികുതികൾപുറമെ). 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 13 - 10 - 2008 വൈകുന്നേരം 3 മണി. 

- ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും 
14 - 10 -2008, വൈകുന്നേരം 5 മണി. 

ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 15 - 10 - 2008, 
ഉച്ചയ്ക്ക് 12 മണി. 

- ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
തീയതി 30 - 11 - 2008. 

- ടെണ്ടർ ഫോറം കിട്ടുന്നതും പൂരിപ്പിച്ച് അയയ്ക്കേണ്ടതുമായ 
മേൽവിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് ആശുപത്രി, 
കോഴിക്കോട്. 

കൂ ടു ത ൽ വി വ ര ങ്ങ ൾ ആ ഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


Medical College Hospital, 
Kozhikode- 8 . 


| ( Sd.) 
Superintendent. 


